. . . 
सत्यमेव जयते 


Regn . No. KERBIL /2012/ 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
- കേരള സർക്കാർ 


gal , 


20 ര 


Reg . No. രജി. നമ്പർ 
KL /TV ( N )/634/ 2012 -14 


കൾ 
GOVERNN 


രള സർക്ക 
NMENT OF 


രക്കാർ 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. II 


No . 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


26th March 2013 

| 2013 മാർച്ച് 26 
| 5th Chaithra 1935 

1935 ചൈതം 5 


L3 


വാല്യം 2 


നമ്പർ 


PART III 
Dairy Development Department 


വിജ്ഞാപനം 


മുതൽ 2 മാസത്തിനുള്ളിൽ നേരിട്ടോ അധികാരപ്പെടുത്തിയ 
ഏജന്റ് മുഖാന്തിരമോ സംഘം ലിക്വിഡേറ്ററെ താഴെ പറയുന്ന 
മേൽവിലാസത്തിൽ രേഖാമൂലം അറിയിക്കേണ്ടതാണെന്ന വിവരം 
സകലമാനപേരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


നമ്പർ സി - 1584 / 2006. 


2013 ഫെബ്രുവരി 25. 


| [തൃശൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ 5 -7 -2006- ലെ സി -1584/ 2006 നമ്പർഉത്തരവ് പ്രകാരം 
തലോർ ക്ഷീരോൽപാദക സഹകരണ സംഘം R 128 ( D ) യുടെ 
സമാ പ് തീ ക ര ണം നട ത്തു ന്ന തി നായി നിയ മിക്ക പ്പെട്ട 
ലിക്വിഡേറ്റർ 1969 - ലെ 21 -ാം നമ്പർ കേരള സഹകരണസംഘം 
നിയമം വകുപ്പ്72 ചട്ടം 69 (2) പ്രകാരം) 


( ഒപ്പ്) 
കൊടകര ഡയറി എക്സൻഷൻ ലിക്വിഡേറ്റർ, 
സർവ്വീസ് യൂണിറ്റ്, ബ്ലോക്ക് തലോർ KUCS R 128 ( D )/ 
പഞ്ചായത്ത് ഓഫീസ്, 

- ഡയറിഫാം ഇൻസ്ട്രക്ടർ, 
പുതുക്കാട് പി . ഒ. 

കൊടകര. 


വിജ്ഞാപനം 


നമ്പർ സി - 2922 / 2006. 


2013 ഫെബ്രുവരി 25. 


കൊടകര ബ്ലോക്കിലെ നെൻമണിക്കര പഞ്ചായത്തിലെ 
1,3 വാർഡുകളായ തലോർ, ചിറ്റിശ്ശേരി നോർത്ത് എന്നീ 
പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്തിരുന്നതും വർഷങ്ങ 
ളായി പ്രവർത്തനരഹിതവുമായ തലോർ KUCS R 128 ( D ) 
സമാപ്തീകരിക്കുന്നതിന് മേൽ പ്രസ്താവിച്ച ഉത്തരവു പ്രകാരം 
കൊട ക ര ബ്ലോക്കിലെ ഡ യ റിഫാം ഇൻ സ് ടിക് ട 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തര വാ യിട്ടുണ്ട്. പ്രസ്തുത 
സാഹചര്യത്തിൽ തലോർ ക്ഷീരോൽപാദക സഹകരണ സംഘം 
R 128 ( D ) യുടെ പ്രവർത്തനത്തെ സംബ ന്ധിച്ച എല്ലാ 
അവകാശവാദങ്ങളും ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 


| | ത്യശൂർ ജില്ലാ ക്ഷീര വികസന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ 3- 7 -2008 - ലെ സി -2924/ 2008 നമ്പർ ഉത്തരവ് 
പ്രകാരം പാലപ്പിള്ളി ക്ഷീരോൽപാദക സഹകരണ സംഘം 
R 102 (D ) യുടെ സമാപ്തീകരണം നടത്തുന്നതിനായി 
നിയമിക്കപ്പെട്ട ലിക്വിഡേറ്റർ 1969 - ലെ 21 -ാം നമ്പർ കേരള 
സഹകരണസംഘം നിയമം വകുപ്പ്72 ചട്ടം 69 ( 2 ) പ്രകാരം) 


മുതൽ 2 മാസത്തിനുള്ളിൽ സംഘം ലിക്വിഡേറ്ററെ താഴെ 


പറയുന്ന മേൽവിലാസത്തിൽ നേരിട്ടോ അധികാരപ്പെടുത്തിയ 
ഏജന്റ് മുഖാന്തിരമോ രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണെന്ന് 
സകലമാനപേരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


കൊടകര ബ്ലോക്കിലെ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ 
6,7 വാർഡുകളായ പാലപ്പിള്ളി, കന്നാറ്റുപാടം കര ഉൾപ്പെട്ട 
പ്രദേശങ്ങൾ പ്രവർത്തനപരിധിയാക്കി രജിസ്റ്റർ ചെയ്തിരുന്നതും 
വർഷ ങ്ങ ളായി പ്രവർത്ത ന ര ഹി ത വു മായ പാല പ്പിള്ളി 
KUCS R 102 (D ) സമാപ്തീകരിക്കുന്നതിന് മേൽ പ്രസ്താവിച്ച 
ഉത്ത രവു പ്രകാരം കൊട ക ര ബ്ലോക്കിലെ ഡയറിഫാം 
ഇൻസ്ട്രക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തരവായിട്ടുണ്ട്. 
പ്രസ്തുത സാഹചര്യത്തിൽ പാലപ്പിള്ളി KUCS R 102 (D ) 
യുടെ പ്രവർത്തനം സംബന്ധിച്ച് എല്ലാ അവകാശവാദങ്ങളും 
ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി മുതൽ 2 മാസത്തി 
നു ള്ളിൽ സംഘം ലിക്വി ഡേ റ്ററെ താഴെ പറയുന്ന 
മേൽവിലാസത്തിൽ നേരിട്ടോ അധികാരപ്പെടുത്തിയ ഏജന്റ് 
മുഖാ ന്തിരമോ രേഖാമൂലം ബോധിപ്പി ക്കേ ണ്ടതാണെന്ന് 
സകലമാനപേരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


( ഒപ്പ്) 
കൊടകര ഡയറി എക്സൻഷൻ ലിക്വിഡേറ്റർ, 
സർവ്വീസ്യൂണിറ്റ്, ബ്ലോക്ക് - എറവക്കാട് KUCS R 126 (D )/ 
പഞ്ചായത്ത് ഓഫീസ്, 

ഡയറിഫാം ഇൻസ്ട്രക്ടർ, 
പുതുക്കാട് പി . ഒ. 

- കൊടകര. 


വിജ്ഞാപനം 


നമ്പർ സി - 2922 / 2006. 


2013 ഫെബ്രുവരി 25. 


- ( ഒപ്പ്) 
കൊടകര ഡയറി എക്സ്റ്റ ൻഷൻ ലിക്വിഡേറ്റർ, 
സർവ്വീസ് യൂണിറ്റ്, ബ്ലോക്ക് പാലപ്പിള്ളി KUCS R 102 (D )/ 
പഞ്ചായത്ത് ഓഫീസ്, 

ഡയറിഫാം ഇൻസ്ട്രക്ടർ, 
പുതുക്കാട് പി . ഒ. 

കൊടകര. 


| ത്യശൂർ ജില്ലാ ക്ഷീര വി ക സന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ 5 - 7 - 2006 - ലെ സി - 2928 / 2006 നമ്പർ ഉത്തരവ് 
പ്രകാരം മുപ്ലിയം ക്ഷീരോൽപാദക സഹകരണ സംഘം 
R 120 ( D ) -യുടെ സമാ ഫീക രണം നട ത്തു ന്ന തി നായി 
നിയമിക്കപ്പെട്ട ലിക്വിഡേറ്റർ 1969 - ലെ 21 -ാം നമ്പർ കേരള 
സഹകരണസംഘം നിയമം വകുപ്പ്72 ചട്ടം 69 (2) പ്രകാരം) 


വിജ്ഞാപനം 


നമ്പർ സി - 2925/2006. 


2013 ഫെബ്രുവരി 25. 


| | ത്യശൂർ ജില്ലാ ക്ഷീര വി ക സന വകുപ്പ് ഡെപ്യൂട്ടി 
ഡയറക്ടറുടെ 5 - 7 - 2006 - ലെ സി - 2925/ 2006 നമ്പർ ഉത്തരവ് 
പ്രകാരം എറവക്കാട് ക്ഷീരോൽപാദക സഹകരണ സംഘം 
R 126 ( D ) യുടെ സമാ പീകരണം നടത്തുന്ന തി നായി 
നിയമിക്കപ്പെട്ട ലിക്വിഡേറ്റർ 1969 - ലെ 21 -ാം നമ്പർ കേരള 
സഹകരണസംഘം നിയമം വകുപ്പ്72 ചട്ടം 69 (2) പ്രകാരം) 


കൊടകര ബ്ലോക്കിലെ വരന്തരപ്പിള്ളി പഞ്ചായത്തിലെ 
11 , 12 വാർഡുകളായ മുപ്ലിയം, പിടിക്ക പ്പറമ്പ് കര എന്നീ 
പദേ ശ ങ്ങൾ ഉൾപ്പെടുത്തി രജി സ്റ്റർ ചെയ്തി രു ന്നതും 
വർഷങ്ങളായി പ്രവർത്തനരഹിതവുമായ മുപ്ലിയം KUCS R 120 (D ) 
സമാപ്തീകരിക്കുന്നതിന് മേൽ പ്രസ്താവിച്ച ഉത്തരവുപ്രകാരം 
കൊടകര ബ്ലോക്കിലെ ഡയറിഎക്സ്റ്റൻഷൻ ഓഫീസറെ 
ലിക്വിഡേറ്ററായി നിയമിച്ച് ഉത്തര വാ യിട്ടുണ്ട്. പ്രസ്തുത 
സാഹചര്യത്തിൽ മുപ്ലിയം KUCS R 120 (D ) യുടെ പ്രവർത്ത 
നത്തെ സംബന്ധിച്ച് എല്ലാ അവകാശവാദങ്ങളും ഈ നോട്ടീസ് 
പര സ്യ പ്പെ ടു ത്തിയ തീയതി മുതൽ 2 മാസ ത്തി 
നു ള്ളിൽ സംഘം ലിക്വി ഡേ റ്ററെ താഴെ പറയുന്ന 
മേൽവിലാസത്തിൽ നേരിട്ടോ അധികാരപ്പെടുത്തിയ ഏജന്റ് 
മുഖാ ന്തി രമോ രേഖാമൂലം ബോധിപ്പി ക്കേ ണ്ടതാണെന്ന് 
സകലമാനപേരേയും ഇതിനാൽ അറിയിച്ചുകൊള്ളുന്നു . 


- കൊടകര ബ്ലോക്കിലെ നെൻമണിക്കര പഞ്ചായത്തിലെ 
4,5 വാർഡുകളായ എറവക്കാട്, മാവാക്കര, ചിറ്റിശ്ശേരി സൗത്ത് 
കര എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രജിസ്റ്റർ ചെയ്തി 
രു ന്നതും വർഷ ങ്ങ ളായി പ്രവർത്ത ന ര ഹി ത വു മായ 
എറവക്കാട് KUCS R 126 (D ) സമാപ്തീകരിക്കുന്നതിന് മേൽ 
പസ് താ വിച്ച ഉത്തരവു പ്രകാരം കൊട കര ബ്ലോക്കിലെ 
ഡയറിഫാം ഇൻസ്ട്രക്ടറെ ലിക്വിഡേറ്ററായി നിയമിച്ച് 
ഉത്തരവായിട്ടുണ്ട്. പ്രസ്തുത സാഹചര്യത്തിൽ എറവക്കാട് 
KUCS R 126 ( D ) യുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് എല്ലാ 
അവകാശവാദങ്ങളും ഈ നോട്ടീസ് പരസ്യപ്പെടുത്തിയ തീയതി 


( ഒപ്പ്) 
കൊടകര ഡയറി എക്സ്റ്റ ൻഷൻ ലിക്വിഡേറ്റർ, 
സർവ്വീസ് യൂണിറ്റ്, ബ്ലോക്ക് മുപ്ലിയം KUCS R 120 (D )/ 
പഞ്ചായത്ത്ഓഫീസ്, 

ക്ഷീരവികസന ഓഫീസർ, 
പുതുക്കാട് പി. ഒ. 

കൊടകര. 


